Regn . No. KERBIL /2012 / 45073 
dated 5 -9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേര 


ാർ 


ള സർക്ക 
NMENT OF 


KERALA 


S 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


| No . 


21st May 2013 

2013 മേയ് 21 
31st Vaisakha 1935 
1935 വൈശാഖം 31 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Stores Purchase 


Ground Water Department 

ദർഘാസ് പരസ്യം 


നമ്പർ ജി. ഡബ്ലു . ഇ /605/11. 

2013 ഏപ്രിൽ 24. 
- കേരള ഗവർണർക്കു വേണ്ടി ജില്ലാ ഓഫീസർ, ഭൂജല 
വകുപ്പ്, എറ ണാ കുളം താഴെ പറയുന്ന സാധ ന ങ്ങ ൾ 
വിത രണം ചെയ്യു ന്ന തി ന് മത്സര സ്വഭാവമുള്ള പ്രത്യേകം 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- ദർഘാസു കൾ 24 - 5 - 2013 മുതൽ 28 - 5 - 2013 വരെ 
പ്രവർത്തി ദിവസം ഉച്ചയ്ക്ക് ഒരു മണി വരെ ഭൂജല വകുപ്പ് 
എറണാകുളം ജില്ലാ ഓഫീസിൽ നിന്നും ലഭിക്കു ന്നതും 
28-5-2013 ഉച്ചയ്ക്ക് 2- ന് ടി ഓഫീസിൽ സ്വീകരിക്കുന്നതും അന്നേ 
ദിവസം വൈകിട്ട് 3 മണിക്ക് ജില്ലാ ഓഫീസറോ അദ്ദേഹം 
അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥനോഅപ്പോൾ ഹാജരുള്ള 
ദർഘാ സു കാ രുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കു ന്ന തു മാ ണ് . 
ഏതെങ്കിലും കാരണവശാൽ അന്നേ ദിവസം അവധിയായാൽ 

തൊട്ടടുത്ത പ്രവർത്തി ദിവസം മേൽ ദർഘാസ് സംബന്ധിച്ച് 
എല്ലാ നടപടി ക്രമങ്ങളും നടത്തുന്നതുമായിരിക്കും. 

ദർഘാസ് നമ്പർ GWE /12/2013-14 
വിതരണം ചെയ്യുന്ന സാധനത്തിന്റെ വിവരങ്ങൾ 
1. 4.5 inch high speed hammer - 2 Nos. 


(a) Top retaining valve - - 1 No . 
( b) Spring 2 Nos. 
(c) Rubber bush - 5 Nos. 
( d) P . G. Bush - 1 No . 
(e) Bottom chuck - 1 No . 
(f) Cylinder sleeve — 2 Nos. 
(g) Bit locking split ring — 2 sets 
(h ) O ring — 5 Nos. 
(i) Piston — 2 Nos. 
(1) Spacer - 1 No. 
- ( k) Bit detaching spanner 6 inch -- 1 No . 
നിരതദ്രവ്യം 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില - X 400 + S. T. 


കാലാവധി 30 ദിവസം. 


2 . Spares suitable for the high speed hammer 


ദർഘാസ് ഫോറത്തിന്റെ വില ചെക്കായോ ഡാറ്റായോ 
സ്വീക രിക്കു ന്ന തില്ല . ദർഘാസ് ( പമാ ണ ങ്ങൾ പരസ്പരം 

കൈമാറുവാൻ പാടുള്ളതല്ല. നിശ്ചിത സമയത്തിനുശേഷം ലഭി 
ക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ക്വാട്ട് ചെയ്യുന്ന 
തുകയുടെ 1 % നിരതദ്രവ്യം ജില്ലാ ഓഫീസർ, ഭൂജലവകുപ്പ്, 
എറണാകുളം എന്ന പേരിൽ ഏതെങ്കിലും പൊതുമേഖലാ 
ബാങ്കിന്റെ കാക്ക നാട് ശാഖ യിൽ മാറാ വുന്ന ഡിമാന്റ് 
ഡാറ്റായി സമർപ്പിക്കേണ്ടതാകുന്നു . ദർഘാസുകൾ അംഗീക 
രിക്കുന്നതിനും തിരസ്കരിക്കുന്നതിനുമുള്ള അധികാരം ഭൂജല 
വകുപ്പ് എറണാകുളം ജില്ലാ ഓഫീസറിൽ നിക്ഷിപ്ത് ത 
മായിരിക്കും. ഭൂജലവകുപ്പിലെ ദർഘാസ് സംബന്ധിച്ച എല്ലാ 
നിയമങ്ങളും ഇതിനും ബാധകമായിരിക്കും. ഇതുസംബന്ധമായ 
കൂടുതൽ വിവര ങ്ങൾ ഭൂജല വകുപ്പ് എറണാകുളം ജില്ലാ 
ഓഫീസിൽ നിന്നും എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും നേരിട്ട് 
അന്വേഷിച്ച് അറിയാവുന്നതാണ്. 


ജില്ലാ ഓഫീസ്, 
ഭൂജലവകുപ്പ്, 
എറണാകുളം, 
കൊച്ചി- 682 030. 


- ( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


